Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/2012 -14 


- 1 


കയ 
GOVERNS 


1 1 


. 


സർക്ക 
NMENT OF 


കാർ . 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 17 
17th June 2014 
1189 മിഥുനം 3 
3rd Mithunam 1189 
1936 ജ്യേഷ്ഠം27 
27th Jyaishta 1936 


Vol. II 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co -operative Department 


കൊല്ലം ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 

- നടപടിക്രമം 


(4) ഈ ആഫീസിലെ 19 - 11 -2013 - ലെ എ . ഇ . എൽ. 

3399 /86 -ാം നമ്പർ ഉത്തരവ്. 
(5) കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 
- 27 -11 -2013 - ലെ കെ ( 2) 238/ 2013 -ാം നമ്പർ കത്ത് . 


( ഹാജർ : ബി. എസ്. മോഹനൻ) 


നമ്പർ എ . ഇ .എൽ.3399 / 86. 


2013 ഡിസംബർ 28 . 


വിഷയം : - സമാ പ് തീ ക ര ണം - ക . 238 കിഴക്കേ കല്ലട 

കൂട്ടുകൃഷി സഹ ക രണ സംഘം- 19 69 - ല 
സഹകരണ നിയമം സെക്ഷൻ 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദുചെയ്തുകൊണ്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) കൊല്ലം സഹകരണ സംഘം ഡപട്ടി 

രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 21 - 6 - 1978 - ലെ 
ജെ . 10692 / 77 - ാം നമ്പർ ഉത്തരവ്. 


ക . 238 -ാം നമ്പർ കിഴക്കേ കല്ലട കൂട്ടുക ഷി 
സഹകരണ സംഘം ക്ലിപ് തം സൂചന ( 1) പ്രകാരം 
സമാപ്തീകരണത്തിലാവുകയും കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ അന്നത്തെ എ യൂണിറ്റ് സഹകരണ 
സംഘം ഇൻസ്പെക്ടർ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
22- 8- 1978- ൽ ചാർജ്ജ് എടുക്കുകയും സംഘത്തിന്റെ ആസ്തി 
ബാധ്യതകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. 
സംഘത്തിനു കിട്ടാനുള്ള എല്ലാ മുതലുകളും 
പിരിച്ചെടുക്കുകയും നിശ്ചിത കാലയളവിനുള്ളിൽ ലഭിച്ചിട്ടുള്ള 
എല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്തിട്ടുള്ളതുമാണ്. 
സംഘത്തിനു സർക്കാർ ബാധ്യതയായി 16 211.19 
അടച്ചുതീർക്കാനുണ്ടായിരിക്കുന്നത് സൂചന (2 ) പ്രകാരം 
സർക്കാർ എഴുതിത്തള്ളിയിട്ടുള്ളതുമാണ്. നിലവിൽ സർക്കാർ 
ബാദ്ധ്യത ഒന്നും തന്നെ ബാക്കി നിൽക്കുന്നില്ല . 
സമാപ്തീകരണ കാലത്തെ വരവ് ചെലവ് കണക്കുകൾ ഈ 
ആഫീസിലെ എ . ഇ . എൽ. ഇൻസ്പെക്ടർ പരിശോധിച്ച് 


(2) ബഹു : കേരള സർക്കാരിന്റെ 5 - 2 - 2013 - ലെ 

സർക്കാർ ഉത്തരവ് ( സാധാ ) 73/ 13 / സഹ 
നമ്പർ ഉത്തരവ്. 


(3) കൊല്ലം സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 12 - 4 - 2013 - ലെ 
കെ (2 ) 238/ 2013 -ാം നമ്പർ കത്ത് . 


17th JUNE 2014] 


CO -OPERATIVE DEPARTMENT 


126 


ബോദ്ധ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ബാക്കി നിൽപ്പുള്ള 
- 56534.42 - ന്റെ ആസ്തി ബാധ്യതകൾ സൂചന ( 4) 
ഉത്തരവു പ്രകാരം എഴുതിത്തള്ളുന്നതിനും കുറവു 
ചെയ്യുന്നതിനും അനുവാദം നൽകുകയും ചെയ്തിട്ടുള്ളതുമാണ്. 
സംഘത്തിന്റെ അവസാന പൊതുയോഗം 11- 9 -2013 - ന് കൊല്ലം 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിൽ വച്ചുകൂടുകയും സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളതിനാൽ 1969 - ലെ 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ 
റദുചെയ്ത് ഉത്തരവാകണമെന്ന് സൂചന ( 5 ) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- 7. Type of Society - Miscellaneous ( Social Welfare 

- Societies- better living societies) Rule 15 (11) 1 of 

| Kerala Co- operative Societies Act, 1969 . 
8. Authorised Share Capital : 

- 500 x 4500 - 22,50,000 - " A Class shares 

500 x 750 - 3 , 75 ,000 _ "B Class shares 
- 300 x 1250 - 3,75,000 = " C Class shares 

Total Shares — 30,00 ,000 
9. Maximum Borrowing Power --55 times of paid up 

Share Capital plus Reserve Fund . 


ഉത്തരവ് 


Office of the Joint Registrar 
(General), Pathanamthitta . 


(Sd .) 
Joint Registrar 

(General). 


ക്യൂ 232 -ാം നമ്പർ കിഴക്കേ കല്ലട കൂട്ടുകൃഷി സഹകരണ 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ 
നിയമം വകുപ്പ് 74 അനുസരിച്ച് ഇതിനാൽ റദുചെയ്ത് 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ റിക്കാർഡുകളും കണക്കുകളും 
ലിക്വിഡേറ്റർ മൂന്നു വർഷത്തേക്ക് സൂക്ഷിക്കേണ്ട തും 
അതിനുശേഷം ഈ ആഫീസിൽ നിന്നും മുൻകൂട്ടിയുള്ള 
അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


- ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 

( ഹാജർ : എൻ. പങ്കജാക്ഷി) 


നമ്പർ എച്ച്. എം . 6798 /2012. - 


2014 ഫെബ്രുവരി 15. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, കൊല്ലം. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ). 


വിഷയം: - എ 901 -ാം നമ്പർ ലോവർ കുട്ടനാട് ലേബർ 

കോൺടാക്ട് സഹ ക രണ സംഘം ക്ലിപ് തം 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 (1) പ്രകാരം 
പ്രവർത്തനം സമാപ്തീകരിച്ചു കൊണ്ട്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


REGISTRATION CERTIFICATE 


No. 0 - 369/ 2014 . 


25th April 2014. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following society , the particulars which is furnished 
in the Categorical Statement is registered by me today as 
a Co - operative Society under the said Act on the basis 
of limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


സൂചന : - (1) തകഴി യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം 

വകുപ്പുപ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട് 
(2) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 

16 - 10 - 2012 -ാം തീയതിയിലെ ജി .77 / 2011( 9 ) 

നമ്പർ കത്ത്. 
(3) കുട്ടനാട് അസിസ്റ്റന്റ്രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 

17 - 4 - 2013 -ാം തീയതിയിലെ ജി .77 / 2011 ( 5 ) 
നമ്പർകത്ത്. 


( 4) ഈ ഓഫീസിലെ 15 - 5 - 2 013 - ലെ ഇത 

നമ്പർ നോട്ടീസ്. 


Categorical Statement 


ലോവർ കുട്ടനാട് ലേബർ കോൺടാക്ട് സഹകരണ 
സംഘം ( ക്ലിപ്തം ) നമ്പർ എ 901-ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് 
താലൂക്കിൽ മങ്കൊമ്പ് ആസ്ഥാനമാക്കി 3- 5 - 1991- ൽ രജിസ്റ്റർ 
ചെയ്യപ്പെടുകയും 9- 5- 1991- ൽ പ്രവർത്തനം ആരംഭിക്കുകയും 
ചെയ്ത ഒരു ലേബർ കോൺടാക്ട് സഹകരണ സംഘമാണ്. 
സംഘത്തിന്റെ പ്രവർത്തന പരിധി കുട്ടനാട് ഉൾപ്പെടുന്ന 
പ്രദേശമാണ്. 


1. Name and Number of the Society — Nethaji Better 
- Living Co - operative Society Ltd . No. P . T. 263, 

Thulappally . 
2. Date of Registration - 25 - 4 - 2014. 
3. Address — Thulappally P. O ., Ranny Taluk , 

Pathanamthitta District . 
4. Liability - Limited. 
5 . Area of operation — Whole area of the Ranny Taluk . 
6 . Main Object — Welfare of members. 


സൂചന (2) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് 
പരിശോധനാ റിപ്പോർട്ടിൽ സംഘം നിർജ്ജീ വാ വ സ്ഥ യി 
ലാണെന്നും സംഘത്തിന് ശമ്പളം പറ്റുന്ന ജീവനക്കാരോ 
തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയോ ഇല്ലെന്നും യാതൊരുവിധ 


17th JUNE 2014] 


CO -OPERATIVE DEPARTMENT 


127 


REGISTRATION CERTIFICATE 


പ്രവർത്തികളും സംഘംഏറ്റെടുത്ത്ചെയ്യു ന്നി ല്ലെന്നും 
നിർജ്ജീവാവസ്ഥയിൽ തുടരുകയാണെന്നും പരിശോധനാ 
ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യങ്ങളിൽ 
സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


No . 0 - 1169 /2014, 


14th May 2014. 


അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ ശുപാർശയുടെ 
അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപീകരിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും 
ഈ നടപടിക്കെതിരെഎന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കു 
വാനുണ്ടെങ്കിൽ ആയത് നിശ്ചിത സമയ പരിധിക്കുള്ളിൽ 
ബോധിപ്പിക്കണമെന്നും സൂചന (3) പ്രകാരം നോട്ടീസ് പുറപ്പെടു 
വിച്ചിരുന്നു . എന്നാൽ ടി നോട്ടീസിന്മേൽ യാതൊരു ആക്ഷേപവും 
ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala Co -operative 
-- Societies Act , 1969 ( Act 21 of 1969 ) that the following 

society, the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co - operative Society under the said Act on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said section . 


Categorical Statement 


-- 1. 


Name and Number of the Society - Kochi Taluk 
| Manalvaral Thozhilali Co- operative Society Ltd . 
No . E . 1271. 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത് ഉദ്ദേശലക്ഷ്യങ്ങൾ 
നിർവ്വ ഹി ക്കു ന്ന തി നു വേ ണ്ടിയാണോ സംഘം രജി സ്റ്റർ 
ചെയ്യപ്പെട്ടത്, ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ടി 
സംഘം പരാ ജ യ പ്പെട്ടിരിക്കു ന്നു വെന്നും അംഗ ങ്ങ ൾ ക്ക് 
സംഘ ത്തിന്റെ പ്രവർത്ത ന ത്തിലും സംഘം പ്രവർത്തനം 
പുനരുജ്ജീവിപ്പിക്കുന്നതിനും യാതൊരു താല്പര്യവുമില്ലായെന്നും 
ഇപ്പോഴത്തെ അവസ്ഥ യിൽ ടി സംഘം പ്രവർത്തിക്കുന്ന 
സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നുപോകേണ്ട ആവശ്യം 
ഇല്ലാ യെന്നും എനിക്ക് ഉത്തമ ബോദ്ധ്യം വന്ന തി ന്റെ 
അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


2. 


Date of Registration - 14- 5 - 2014. 


3 . 


Address — Munambam Beach P . O ., Pallippuram , 

Pin - 683 515 . 


- 4. 


Liability - Limited. 


ഉത്തരവ് 


5. Area of operation - Kochi Taluk . 
6 . Main object — To promote self help , Mutual help 

and Co - operation among members and also 
to promote economic interests of its members. 


7. 


Authorised Share Capital 


15,00 , 000 . 


A Class — 10000 shares of 100 each 


എ - 901 -ാം നമ്പർ ലോവർ കുട്ടനാട് ലേബർ കോൺട്രാക്ട് 
സഹകരണ സംഘം ( ക്ലിപ്തം)- ന്റെ പ്രവർത്തനം 1969 - ലെ 
കേരള സഹകരണ നിയമം 71 (1) വകുപ്പ് പ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപ്തീകരിച്ചു 
കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി 
നിയമം വകുപ്പ് ( 72 ) പ്രകാരം കുട്ടനാട് താലൂക്ക് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ചമ്പക്കുളം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വി ഡേ റ്റ റായി നിയമിച്ചു കൊണ്ടും 
ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കു ന്നു . സംഘ ത്തിന്റെ 
എല്ലാവിധ മുതലുകളുടെയും റിക്കാർഡുകളുടെയും ചുമതല 
ലിക്വി ഡേറ്റർ ഏറ്റെടുത്ത് വിവരം ഈ ആഫീസിലേക്ക് 
റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ 
വരവ് ചെലവ് കണക്കും ബാക്കി പ്രതവും അയച്ചുതരേണ്ടതാണ്. 


B Class - 1000 shares of ` 500 each 


8. Maximum borrowing limit of the society — 100 times 

of paid up Share Capital plus Reserve Fund . 
9. Category as per KCS Act - Rule 15 -9 Labour 

Contract Societies. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, ആലപ്പുഴ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

(ജനറൽ). 


Office of the Joint Registrar 
(General), Ernakulam , 
Kakkanad. 


(Sd.) 
Joint Registrar 

( General ). 


